O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 09 


Tuesday , 09th November 2021 


1943 കാർത്തികം 18 


1197 തുലാം 24 
24th Thulam 1197 


18th Karthika 1943 


വാല്യം 10 


നമ്പർ 


44 


Vol . X 


No. 


Part III 


Fisheries Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2 


KERALA GAZETTE 


Part III 


ഫിഷറീസ് സഹകരണ സംഘം രജിസ്ട്രാർ ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ ( ഉത്തരമേഖല ) 

കോഴിക്കോടിന്റെ നടപടിക്രമം 

( 1 ) 


വിഷയം : -ഫിഷറീസ് - സഹകരണം - നെല്ലറ ച്ചാൽ വനശീ പട്ടിക ഗോത്രവർഗ്ഗ ഫിഷറീസ് 

വിവിധോദ്ദേശ സഹകരണ സംഘം Ltd No. F ( W ) 156 / 10 - ന്റെ രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


സൂചന : - ( 1 ) ഈ ആഫീസിലെ 10-3-2020 , 20-10-2020 - തീയതികളിലെ ഇതേ നമ്പർ ഉത്തരവ് . 

( 2 ) എഫ്.ഡി.ഒ. ഗ്രേഡ് -2 വയനാടിന്റെ 11-2-2021 - ലെ Vanasree / ST / FCS / 65enquiry / 2020 

നമ്പർ കത്ത് . 


സഹ ക രണ 


ഉത്തരവ് നമ്പർ എഫ് .1716 { 19 തീയതി 31-5-2021 
വയ നാട് ജില്ലയിലെ നെല്ലറച്ചാൽ വനശ്രീ പട്ടിക ഗോത്രവർഗ്ഗ ഫിഷറീസ് വിവിധോദ്ദേശ 

സംഘം Ltd No. F ( W ) 156/10 നിർജ്ജീ വ മാ യ തിനെ തുടർന്ന് സംഘ ത്തിൽ 
1969 KCS Act വകുപ്പ് 65 പ്രകാരം പരിശോധന നടത്തുന്നതിനായി എഫ് . ഡി . ഒ . ഗ്രേഡ് -2 
വയനാടിനെ നിയോഗിച്ചുകൊണ്ട് സൂചന 1 പ്രകാരം ഉത്തരാവാകുകയും , ആയതിന്റെ പരിശോധന 
റിപ്പോർട്ട് സൂചന 2 പ്രകാരം സമർപ്പിച്ചിട്ടുമുണ്ട് . 

വകുപ്പ് 65 പരിശോധന റിപ്പോർട്ട് പ്രകാരം ടി സംഘം പ്രദേശത്ത് കാരാപ്പുഴ ഡാമിൽ നിന്നും 
മത്സ്യബന്ധനം നടത്തുക എന്ന അതേ ഉദ്ദേശത്തോടുകൂടി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന കാരാപ്പുഴ 
എസ്.സി. /എസ്.ടി . റിസർവോയർ ഫിഷറീസ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ F ( W1 ) 161 / 12 - ൽ 
അംഗങ്ങളായി തുടരുന്നതിനാൽ ഈ സംഘം പുനരുജ്ജീവിപ്പിക്കേണ്ടതില്ലെന്ന് ചീഫ് പാമോ 
അറിയിച്ചതായും , സംഘത്തിന്റെ രേഖകൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ലെന്നും ആയതിനാൽ വകുപ്പ് 74 
പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാവുന്നതാണെന്നും എഫ് . ഡി . ഒ . ഗഡ് -2 വയനാട് ശുപാർശ 
സമർപ്പിച്ചിരിക്കുന്നു . 

മേൽ സാഹചര്യത്തിൽ വകുപ്പ് 71 ( 2 ) ( എ ) , ( ബി ) , ( സി ) പ്രകാരം സംഘം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള 
വ്യവസ്ഥ പ്രകാരം കുറഞ്ഞത് 25 - ൽ കുറ വല്ലാത്ത അംഗങ്ങൾ വേണം എന്നത് പാലിച്ചിട്ടില്ലെന്നും , 
സംഘം രജി സ്റ്റർ ചെയ് ത 6 മാസ ത്തി നു ള്ളിൽ പ്രവർത്തനം ആരം ഭിച്ചില്ലെന്നും , എനിക്ക് 
ബോധ്യമാ യ തിനാൽ 1969 KCS Act വകുപ്പ് 3 ( പകാരം എന്നിൽ നിക്ഷിപ്ത മായ അധികാരം 
വിനിയോഗിച്ച് നെല്ലറച്ചാൽ വനശീ പട്ടിക ഗോത്രവർഗ്ഗ ഫിഷറീസ് വിവിധോദ്ദേശ സഹകരണ 
സംഘം Ltd No , F ( W ) 156 / 10 - ൽ വകുപ്പ് 74 പ്രകാരം സംഘ ത്തിന്റെ രജി സ് ട്രേ ഷൻ റദ്ദ് 

ൽ 
ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . ഈ ഉത്തരവിന് ഉത്തരവ് തീയതി മുതൽ 
പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ് . 


റ 


( 2 ) 


വിഷയം : 

-ഫിഷറീസ് -സഹകരണം - തവി ഞഞ്ഞാൽ പഴശ്ശി രാജ എസ് . ടി , ഫിഷറീസ് 
സഹ ക രണ സംഘം ക്ലിപ്തം നമ്പർ എ ഫ് ( ഡ ബ്ളൂ ) 155 / 10 - രജി സ് ട്രേ ഷൻ റദ്ദ് 

ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 
സൂചന : - ( 1 ) ഫിഷറീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ കണ്ണൂരിന്റെ 9-6-2019 - ലെ എ . ആർ . എഫ് . ( കെ ) 

412 2019 നമ്പർ കത്ത് . 
( 2 ) ഈ ആഫീസിലെ 30-1-2020 , 6-10-2020 - തീയതികളിലെ ഇതേ നമ്പർ ഉത്തരവുകൾ . 
( 3 ) എഫ്.ഡി.ഒ. ഗ്രേഡ് -2 വയനാടിന്റെ 23-2-2021 - ലെ Thavinjal / STFCS / 65ENQRY / 2020 

നമ്പർ കത്ത് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


09th November 2021 


KERALA GAZETTE 


3 


ഉത്തരവ് നമ്പർ എഫ് 1717 { 19 തീയതി 6-8-2021 
വയനാട് ജില്ലയിൽ 12-11-2010 - ൽ രജിസ്ട്രേഷൻ അനുവദിച്ച തവിഞ്ഞാൽ പഴശ്ശിരാജ എസ് . ടി . 
ഫിഷറീസ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എ ഫ് ( ഡബ്ളൂ ) 155/10 9 വർഷം പിന്നിട്ടിട്ടും 
ആദ്യ പൊതുയോഗം ചേരുകയോ , പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയോ ചെയ്തിട്ടില്ലെന്നും , ആയതിനാൽ 
സംഘം പ്രവർത്തനം നിർത്തൽ ചെയ്യാവുന്നതാണെന്ന് സൂചന 1 പ്രകാരം ഫിഷറീസ് അസി . രജിസ്ട്രാർ 
കണ്ണൂർ ശുപാർശ സമർപ്പിക്കുകയും സംഘത്തിൽ 1969 KCS Act വകുപ്പ് 65 പ്രകാരം പരിശോധന 
നട ത്തുന്നതിന് എഫ് . ഡി . ഒ . ( ഗഡ് -2 വയ നാടിനെ നിയോഗിച്ചു കൊണ്ട് സൂചന 2 പ്രകാരം 
ഉത്തരാവാകുകയും , വകുപ്പ് 65 റിപ്പോർട്ട് സൂചന 3 പ്രകാരം സമർപ്പിച്ചിട്ടുമുണ്ട് . 

വകുപ്പ് 65 പരിശോധന റിപ്പോർട്ട് പ്രകാരം സംഘം അംഗങ്ങൾക്ക് അംഗത്വം സംബന്ധിച്ച് യാതൊരു 
അറിവും ഇല്ലായിരുന്നുവെന്നും , രജിസ്റ്റർ ചെയ്ത് 11 വർഷം കഴിഞ്ഞിട്ടും ആദ്യ പൊതു യോഗം 
ചേരുകയോ , പ്രവർത്തനം ആരംഭിക്കുകയോ ചെയ്തിട്ടില്ലെന്നും സംഘത്തിന്റെ പ്രധാനപ്പെട്ട രേഖകൾ 
ഒന്നും തന്നെ ലഭ്യമല്ലെന്നും ആയതിനാൽ സംഘം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാവുന്നതാണെന്ന് വകുപ്പ് 
65 പരിശോധന ഉദ്യോഗസ്ഥ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു . 

മേൽ സാഹച ര്യ ത്തിൽ വകുപ്പ് 71 ( 2 ) ( എ ) , ( ബി ) , ( സി ) പ്രകാരം സംഘം രജി സ്റ്റർ 
ചെയ്യുന്നതിനുള്ള വ്യവസ്ഥ പ്രകാരം കുറഞ്ഞത് 25 -ൽ കുറ വല്ലാത്ത അംഗങ്ങൾ വേണം എന്നത് 
പാലിച്ചിട്ടില്ലെന്നും , സംഘം രജിസ്റ്റർ ചെയ്ത 6 മാസത്തിനുള്ളിൽ പ്രവർത്തനം ആരംഭിച്ചില്ലെന്നും , 
മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി രൂപികരിച്ച് സംഘത്തിൽ അത്തരത്തിലുള്ള 
യാതൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ലെന്നും , എനിക്ക് ബോധ്യമായതിനാൽ 1969 KCS Act വകുപ്പ് 3 
പകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ച് തവിഞ്ഞാൽ പഴശ്ശിരാജ എസ് . ടി . 
ഫിഷറീസ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എ ഫ് ( ഡബ്ളൂ ) 155 / 10 - ൽ വകുപ്പ് 74 പ്രകാരം 
സംഘ ത്തിന്റെ രജി സ് ട്രേ ഷൻ റദ്ദ് ചെയ്തു കൊണ്ട് ഇതി നാൽ ഉത്തരവ് പുറ പ്പെ ടു വി ക്കു ന്നു . 
ഈ ഉത്തരവിന് ഉത്തരവ് തീയതി മുതൽ പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ് . 

( 3 ) 


- 


വിഷയം :- -ഫിഷറീസ് - സഹകരണം . തരിയോട് ഗിരി ജൻ ഫിഷറീസ് 

വിവി ധോ ദ്ദേശ 
സഹകരണ സംഘം നമ്പർ എഫ് ( ഡബ്ളൂ ) 32 രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നു . 
സൂചന : - ( 1 ) ഫിഷറീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ കണ്ണൂരിന്റെ 9-6-2019 - ലെ എ . ആർ . എഫ് . ( കെ ) 

412 2019 നമ്പർ കത്ത് . 


( 2 ) ( 2 ) ഈ ആഫീസിലെ 9-3-2020 -ാം തീയതിയിലെ ഇതേ നമ്പർ ഉത്തരവ് . 
( 3 ) എഫ്.ഡി.ഒ. ഗ്രേഡ് -2 വയനാടിന്റെ 11-2-2021 - ലെ Thariyode / STFCS / 65enquiry / 2020 

നമ്പർ കത്ത് . 


ഉത്തരവ് നമ്പർ എഫ് { 1718/19 തീയതി 6-8-2021 
വയനാട് ജില്ലയിലെ തരിയോട് ഗിരിജൻ ഫിഷറീസ് വിവിധോദ്ദേശ സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ എ ഫ് ( ഡബ്ളൂ ) 32 , വർഷങ്ങളായി യാതൊരു പ്രവർത്തനവും , നടത്തുന്നില്ല എന്നും , 2009-12 
വർഷത്തേക്ക് ഏഴംഗ ഭരണ സമിതി നിലവിൽ വന്നെങ്കിലും , ഭരണ സമിതി കാലാവധിക്ക് മുമ്പും 
ശേഷവും യാതൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ലെന്നും , ഈ സാഹചര്യത്തിൽ സംഘം പ്രവർത്തനം 
നിർത്തൽ ചെയ്ത് ഉത്തരവാകുന്നതിനായി സൂചന പ്രകാരം ഫിഷറീസ് അസി . രജിസ്ട്രാർ കണ്ണൂർ 
റിപ്പോർട്ട് സമർപ്പിക്കുകയും ആയതിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിലേക്കായി 1969 KCS Act 
വകുപ്പ് 65 പ്രകാരം പരിശോധന നടത്തുന്നതിന് എഫ് . ഡി . ഒ . ഗ്രേഡ് -2 വയനാടിനെ നിയോഗിച്ച് 
സൂചന 2 പ്രകാരം ഉത്ത രാവാകുകയും ആയതിന്റെ പരിശോധന റിപ്പോർട്ട് സൂചന 3 പ്രകാരം 
സമർപ്പിച്ചിട്ടുമുണ്ട് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4 


KERALA GAZETTE 


Part III 


സൂചന 3 വകുപ്പ് 65 പരിശോധന റിപ്പോർട്ടിൽ ടി സംഘം പ്രവർത്തനം നടത്തിയിരുന്നതായി 
പ്രദേശവാസികൾക്ക് യാതൊരു അറിവുമില്ലെന്നും , സംഘത്തിന്റെ യാതൊരു രേഖകളും ലഭ്യമല്ലെന്നും , 
ഭരണ സമിതി അംഗങ്ങളെയോ , പ്രസിഡന്റ് സെക്രട്ടറി - യെ കണ്ടെത്താനായിട്ടില്ലെന്നും , ആയതിനാൽ 
വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാവുന്നതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥ റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു . 


മേൽ സാഹചര്യത്തിൽ തരിയോട് ഗിരിജൻ ഫിഷറീസ് വിവിധോദ്ദേശ സഹകരണ സംഘം നമ്പർ 
എഫ് ( ഡബ്ളൂ ) 32 - ൽ വകുപ്പ് 71 ( എ ) , ( ബി ) പ്രകാരം സംഘം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള വ്യവസ്ഥ 
പ്രകാരം കുറഞ്ഞത് 25 - ൽ കുറവല്ലാത്ത അംഗങ്ങൾ വേണം എന്നത് പാലിക്കാത്തതായും , രജിസ്റ്റർ 
ചെയ്ത 6 മാസത്തിനകം പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്നും , എനിക്ക് ബോധ്യമായതിനാൽ 1969 
KCS Act വകുപ്പ് 3 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ച് വകുപ്പ് 74 പ്രകാരം 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഫിഷറീസ് ജോയിന്റ് 
ഡയറക്ടറുടെ കാര്യാലയം , 
ഉത്തരമേഖല , 
കോഴിക്കോട് . 


( ഒപ്പ് ) 
ഫിഷറീസ് സഹകരണ സംഘം രജിസ്ട്രാർ 

ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


09th November 2021 


KERALA GAZETTE 


5 


പരസ്യം 


നമ്പർ സി 1318 2021 . 

2021 സെപ്റ്റംബർ 24 . 
കണ്ണൂർ ജില്ല , കണ്ണൂർ താലൂക്ക് ചെറുകുന്ന് അംശം ദേശത്ത് ശ്രീ . മാട്ടുമ്മൽ ഗോവിന്ദൻ 
എന്നയാളുടെ പേരിൽ കാവിൻമുനമ്പ് -2 , ദാലിൽ -2 എന്നിവിടങ്ങളിൽ 4 ഊന്നിവലകൾ പ്രവർത്തിപ്പി 
ക്കുന്നതിന് മത്സ്യവകുപ്പ് അനുമതി നൽകിയിട്ടുള്ളതാണ് . ശ്രീ . മാട്ടുമ്മൽ ഗോവിന്ദൻ 12-2-2019 - ന് 
മരണപ്പെട്ട സാഹചര്യത്തിൽ പ്രസ്തുത ഊന്നി വല യുടെ രജിസ്ട്രേഷനും ലൈസൻസും 2010 - ലെ 
കേരള ഉൾനാടൻ ഫിഷറീസും അക്വാകൾച്ചറും ആക്ട് ചട്ടങ്ങൾ പ്രകാരം തന്റെ പേരിലേക്ക് മാറ്റി 
അനുവദിക്കണമെന്ന് ശ്രീ . മാട്ടുമ്മൽ ഗോവിന്ദൻ എന്നയാളുടെ മകനും അനന്തരാവകാശിയുമായ 
ശ്രീ . ഷിനോജ് , വി . വി . ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ ഓഫീസിൽ അപേക്ഷിക്കുകയും 
ആയതിൻമേൽ നടത്തിയ അന്വേഷണത്തിൽ ശ്രീ . ഷിനോജ് , വി . വി . മേൽപ്പറഞ്ഞ ഊന്നിവലകളുടെ 
ഉടമസ്ഥാവകാശം മാറ്റി നൽകുന്നതിന് അർഹനാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് . 

മേൽ വിവരിച്ച സാഹചര്യത്തിൽ ശ്രീ . മാട്ടുമ്മൽ ഗോവിന്ദൻ എന്നയാൾക്ക് കാവിൻമുനമ്പ് -2 , 
ദാലിൽ -2 ആകെ 4 ഊന്നിവലകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അനുമതി ശ്രീ . ഷിനോജ് , വി . വി.ക്ക് 
കൈമാറി നൽകുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു . ആയതിന് ആർക്കെങ്കിലും ന്യായമായ ആക്ഷേപമോ 
നിർദ്ദേശമോ ഉള്ള പക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധം ചെയ്യുന്ന ഗസറ്റ് തീയതി മുതൽ ഒരു 
മാസത്തിനകം പരസ്യാധികാരിയെ അറിയിച്ചിരിക്കേണ്ടതാകുന്നു . നിശ്ചിത തീയതിക്കുള്ളിൽ യാതൊരുവിധ 
ആക്ഷേപമോ നിർദേശമോ രേഖാമൂലം ലഭിക്കുന്നില്ലായെങ്കിൽ ഇനിയൊരറിയിപ്പുകൂടാതെ മേൽപ്പറഞ്ഞ 
4 ( കാവിൻമുനമ്പ് -2 , ദാലിൽ -2 ) ഊന്നിവലകളുടെ അനുമതി കണ്ണൂർ ജില്ല , കണ്ണൂർ താലൂക്ക് ചെറുകുന്ന് 
അംശം ദേശത്ത് താമസം ആയ ശ്രീ . ഷിനോ ജ് , വി . വി . എന്ന യാ ളുടെ പേർക്ക് അനുവദിച്ച് 
കൊടുക്കുന്നതായിരിക്കുമെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം , 


( ഒപ്പ് ) 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ . 


കണ്ണൂർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2021 


Digitally signed by Salim A 
Date : 2021.11.09 03:46:01 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


